Kerala Gazette No. 49 dated 9th December 2008 . 


PART I 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 11297 / ലെഗ്. ബി .2 / 2008 / നിയമം. 


2008 ആഗസ്റ്റ് 2. 
തിരുവനന്തപുരം, 

1930 ശ്രാവണം 11. 


- 2008 ആഗസ്റ്റ് 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബര പ്പെടുത്തിയ താഴെ 
പ റയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങളുടെ അറിവിലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

വി . ജി. കുമാരി ഗിരിജ , 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G, 701/ 08/ S2 


2008 - ലെ 29 -ാം നമ്പർ ഓർഡിനൻസ് 


2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പ ബി ക്കിന്റെ അ ൻ പ ത്തിയൊൻപതാം സംവത്സ ര ത്തിൽ 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണസംഘം ആക്സററ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 


ഓർഡിനൻസ് 


പീഠിക . 2007 - ലെ കേരള സഹകരണസംഘം ഭേദഗതി ഓർഡിനൻസ്( 2007 - ലെ 62 ) 
2007 ഡിസംബർ 11 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 

- 2008 ഫെബ്രുവരി 20 -ാം തീയതി ആരംഭിച്ച് 2008 മാർച്ച് 19 -ാം തീയതി അവസാനിച്ച 
കേരള നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന 
നിയമസഭയുടെഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ളഒരു ബിൽ നിയമസഭയിൽ അവതരി 
പ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2008- ലെ കേരള 
സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസ് ( 2008- ലെ 11), 2008 ഏപ്രിൽ 1 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

2008 ജൂൺ 23 -ാം തീയതി ആരംഭിച്ച് 2008 ജൂലായ് 24 -ാം തീയതി അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭ 
യിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസിന് (2008 - ലെ 11) 
ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം 2008 ആഗസ്റ്റ്4 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കു ന്ന പക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും: 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2008 - ലെ കേരള 
സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസ്എന്ന് പേർ പറയാം. 

( 2 ) ഇത് 2007 ഡിസംബർ 11 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 1969- ലെ 21 -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1969 - ലെ കേരള സഹകരണ സംഘം ആക്സറിന് 
(1969- ലെ 21) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 3 മുതൽ 6 
വരെ വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടാ 
യിരിക്കുന്നതാണ്. 


- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ, - 

| (i) ( ഐഎ ) ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


“( ഐഎ ) " ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ, ഒരു റവന്യു ജില്ലയിൽ അധികാരിത 
യുള്ളതും , പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും 
അംഗങ്ങളായിട്ടുള്ളതും, നാമമാത്ര മായ അല്ലെങ്കിൽ അസോസിയേററ് അംഗങ്ങൾ 
ഉൾപ്പെടെയുളള അതിലെ അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതിന് ഫണ്ട് സ്വരൂപിക്കുകയെന്ന 
പ്രധാന ഉദ്ദേശമുളളതുമായ ഒരു കേന്ദ്രസംഘം എന്നർത്ഥമാകുന്നു ; ; 

- (2) ( ഒസി) ഖണ്ഡത്തിനുശേഷംതാഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


m 


“( ഒഡി) “ പ്രാഥമിക സഹകരണ സംഘം” എന്നാൽ ഒരു റവന്യു ജില്ലയിൽ 
മുഴുവനായോ അല്ലെങ്കിൽ അങ്ങനെയുളള റവന്യൂ ജില്ലയിലെ വിനിർദ്ദേശിക്കപ്പെട്ട 
ഏതെങ്കിലും പ്രദേശത്തോഅധികാരിതയുള്ളതും, വ്യക്തിഅല്ലെങ്കിൽ വ്യക്തികളും മറ്റ് 
സഹകരണ സംഘങ്ങളും, അതിന്റെ അംഗങ്ങളായിട്ടുളളതും ആയ ഒരു സംഘം 
എന്നർത്ഥമാകുന്നു ; ; 


Cc0 


| ( 3 ) (ടിഎ ) ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


“(ടിഎ ) “അർബൻ സഹകരണ ബാങ്ക്” എന്നാൽ, ഈ ആക്സറിൻകീഴിൽ രജിസ്ററർ 
ചെയ്യപ്പെട്ടിട്ടുള്ളതും നഗരപ്രദേശങ്ങൾ അതിന്റെ പ്രവർത്തനമേഖല ആയിട്ടുള്ളതും, 
ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടു ളള ലൈസൻസോടു കൂടി ബാങ്കിംഗ് 
ഇടപാടുകൾ നടത്തുന്നതുമായ ഒരു സംഘംഎന്നർത്ഥമാകുന്നു; ; 


4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ, - 

(1) ( 1) -ാം ഉപവകുപ്പിൽ നില വിലു ളള ക്ളിപ്ത നി ബ ന്ധ ന ക്ക് മുൻപായി 
താഴെപ്പറയുന്ന ക്ളിപ്തനിബന്ധനകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്. 

- “എന്നാൽ, ഒരു ജില്ലാ സഹകരണ ബാങ്കിന്, പ്രാഥമിക കാർഷിക വായ്പാ 
സംഘങ്ങളും, അർബൻ സഹകരണ ബാങ്കുകളും ഒഴികെ ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ 
പ്രകാരം രജിസ്റർ ചെയ്തിട്ടുള്ളതും, അതിന്റെ പ്രവർത്തന മേഖലയ്ക്കു ളളിൽ 
പ്രവർത്തിക്കുന്നതുമായ ഏതൊരു സഹകരണ സംഘത്തേയും നാമമാത്രമായ അല്ലെങ്കിൽ 
അസോസിയേററ് അംഗമായി ചേർക്കാവുന്നതാണ്. 


എന്നുമാത്രമല്ല, 2007 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസിന്റെ 
പ്രാരംഭത്തീയതിയിൽ ഒരു ജില്ലാ സഹകരണ ബാങ്കിലെ അംഗങ്ങൾ പ്രാഥമിക കാർഷിക 
വായ്പാ സംഘങ്ങളും, അർബൻ സഹകരണ ബാങ്കുകളും ഒഴികെ, അങ്ങനെയുളള 
പ്രാരംഭം മുതൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ നാമമാത്രമായ അംഗങ്ങളോഅല്ലെങ്കിൽ 
അസോസിയേററ് അംഗങ്ങളോആയിത്തീരുന്നതാണ്; ; 


( 2 ) നിലവിലുളള ക്ളിപ്തനിബന്ധനയിൽ “എന്നാൽ എന്ന വാക്കിനുപകരം 
“എന്നിരുന്നാലും ” എന്ന വാക്ക്ചേർക്കേണ്ടതാണ്. 


- 5. 63 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 63 -ാം വകുപ്പിൽ, ( 4) -ാം 
ഉപവകുപ്പിനുശേഷംതാഴെപ്പറയുന്നഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “(5) സർക്കാർ, സഹകരണ ആഡിററ് ഡയറക്ടർ, ആഡിററ് നടത്തേണ്ട രീതി 
നിർണ്ണയിക്കേണ്ടതാണ്. 


- ( 6) തത്സമയം പ്രാബല്യത്തിലുളള മറേറതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, സഹകരണ ആഡിററ് ഡയറക്ടറോഅദ്ദേഹം പ്രാധികാരം നൽകി 
യിട്ടുളള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോനൽകുന്ന ആഡിററ് സർട്ടിഫിക്കററ് സംസ്ഥാന 
സർക്കാരിന്റെയും സർക്കാരിതര അധികാരസ്ഥാനങ്ങളുടെയും മുൻപാകെ ഫയൽചെയ്യേണ്ട 
എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി സാധുവായിരിക്കുന്നതാണ്. 

- 6. 70 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സിലെ 70 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പിൽ, “ ഒരു അവാർഡ്പാസ്സാക്കേണ്ടതും ” എന്ന വാക്കുകൾക്ക്മുൻപായി “ ഒരു വർഷ 
ത്തിനകം എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


7 . റദ്ദാക്കലും ഒഴിവാക്കലും.: - (1) 2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 
ഓർഡിനൻസ്( 2008 - ലെ 11 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതോ, ചെയ്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും കാര്യമോ അഥവാ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോആയ 
ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സറിൻ 
കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായി, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


